C 


Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/ 2012-14 


. 


WOVERNM 


, കേരള 


.. 


. 


് സർക് 


VMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


Vol. III 


- 


No. } 33 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Dairy Development Department 


പത്തനംതിട്ട ജില്ലാ ക്ഷീരവികസന വകുപ്പ് 

സാധിക്കുകയില്ലായെന്നും റാന്നി ക്ഷീര വികസന ഓഫീസർ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് 
- ( ഹാജർ: ശ്രീമതി റ്റി . കെ . അനികുമാരി) 

പുറപ്പെടുവിക്കുന്നു . 
നമ്പർ സി1 - 2221/ 11 / K .Dis. | 2014 ജൂ ലൈ 2 . 

ഉത്തരവ് 
വിഷയം: - ഡെപ്യൂട്ടി ഡയറക്ടർ, ക്ഷീര വികസന വകുപ്പ്, 

കട്ടച്ചിറ ക്ഷീരോല്പാദക സഹകരണ സംഘം ലിമിറ്റഡ് 
പത്തനംതിട്ട - കട്ടച്ചിറ ക്ഷീര സഹകരണ സംഘം 
ലിമിറ്റഡ് നമ്പർ പി. റ്റി . 157 ( ഡി ) ആപ്കോസിന്റെ 

നമ്പർ പി. റ്റി . 157 ( ഡി ) ആപ്കോസിന്റെ രജിസ്ട്രേഷൻ 
രജി ട്രേ ഷൻ റദ്ദ് ചെയ്തു കൊണ്ട് ഉത്തരവ് 19 - 5- 2003- ൽ രജിസ്റ്റർ ചെയ്തു 6 മാസത്തിനകം പാൽ സംഭരിച്ച് 
പുറപ്പെടുവിക്കുന്നു. 

പ്രവർത്തനം അംഗീകരിച്ചില്ല . തുടർന്ന് സംഘം പ്രവർത്തനം 
പരാ മർ ശം : - റാന്നി ക്ഷീര വി ക സന ഓഫീ സ റുടെ ആരംഭിക്കുന്നതിന് പരാജയപ്പെട്ട സാഹചര്യത്തിൽ 1969 - ലെ 
20 - 5 - 2014 - ലെ 98/ 14 നമ്പർ കത്ത് . 

കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 2 ) ( ബി ) പ്രകാരം 
കട്ട ച്ചിറ ക്ഷീരോല് പാ ദക സഹ ക രണ സംഘം 

സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
ലി മി റ്റ ഡ് ന മ്പ ർ പി . റ്റി . 157 ( ഡി ) ആ പ് കോ സി ന്റ 
രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചുവെങ്കിലും പ്രവർത്തനം 

ക്ഷീര വികസന വകുപ്പ് 
ആരംഭിക്കുകയോ പാൽ സംഭരണം തുട ങ്ങു കയോ ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
ചെയ്തിട്ടില്ലാത്തതാണെന്നും സംഘം പ്രവർത്തിക്കുന്നതിന് കാര്യാലയം, പത്തനംതിട്ട. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


നോട്ടീസ് 


നമ്പർ സി - 1780 / 2014. 


2014 ജൂ 


ലൈ 30 . 


നട പടികൾ സ്വീക രിച്ചു വ രു ന്ന തി നാൽ ഇതിൻ മേൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഒരു 
മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററായ ചേർത്തല ക്ഷീരവികസന 
ഓഫീസറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. യാതൊരു 
ആക്ഷേപവും നിശ്ചിത തീയതിയിൽ ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരു അറിയിപ്പ് കൂടാതെ സംഘം സമാപ്തീകരിക്കുന്ന 
താണെന്ന് അറിയിച്ചുകൊള്ളുന്നു . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി 
ബ്ലോക്കിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന 
തണ്ണീർമുക്കം ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എ . 42 ( ഡി ) ആപ്കോസ് 2003 മുതൽ പ്രവർത്തനരഹിത 
മാവുകയും തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയും 
ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് 


ക്ഷീരവികസന യൂണിറ്റ് ഓഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
ചേർത്തല - 688 524. 


( ഒപ്പ്) 
ക്ഷീരവികസന ഓഫീസർ 

( ലിക്വിഡേറ്റർ). 


234 


